കേരള ഗസറ്റ് നമ്പർ 1, തീയതി 2014 ജനുവരി 7 


ഭാഗം 1 


GOVERN 


കെ രാ 


വ 


ക 


ം ഷാൾ 


OR KERALA 


കേരള സർക്കാർ 
സ്റ്റോർസ് പർച്ചേസ് ( ബി) വകുപ്പ് 

വിജ്ഞാപനം 


സ .ഉ . ( സാധാ.) നമ്പർ 68 /2013 / എസ്. പി. ഡി . 

തീയതി, തിരുവനന്തപുരം, 2013 ഡിസംബർ 11. 
- 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ ( 2012 - ലെ 18 ) 
സെക്ഷൻ 3 - ൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം കേരള സർക്കാരിന്റെ സ്റ്റോർസ് പർച്ചേസ് 
വകുപ്പിന് സേവനാവകാശ ആക്ടിന്റെ പരിധിയിൽവരുന്ന സേവനങ്ങൾ, നിശ്ചിത 
സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നും രണ്ടും അപ്പീൽ അധികാരികൾ എന്നിവ 
താഴെ പട്ടികയിൽ രേഖപ്പെടുത്തിയപ്രകാരം നിശ്ചയിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 


ക്രമ 
നമ്പർ 


സേവനങ്ങൾ 


ഒന്നാം രണ്ടാം 
നിശ്ചിത 

നിയുക്ത 

-- അപ്പീൽ അപ്പീൽ 
സമയപരിധി ഉദ്യോഗസ്ഥൻ 

അധികാരി അധികാരി 
- (3 ) 


(1) 


( 2 ) 


- സർക്കാർ അംഗീകൃത സ്റ്റോർസ് പർച്ചേസ് - സെക്ഷൻ അണ്ടർ അഡീഷണൽ 
വിത ര ണക്കാ രാ യി മാനുവലിൽ ഖണ്ഡിക ഓഫീസർ, സെക്രട്ടറി, സെക്രട്ടറി, 
ര ജി സ് ട ഷ ൻ 5 . 9 മുതൽ 5.12 വരെ സോർസ് സോർസ് സോർസ് 
നേടുവാൻ ആഗ്രഹി നിഷ് ക ർ ഷി ക്കും പർച്ചേസ് പർച്ചേസ് പർച്ചേസ് 
ക്കുന്നവരും സ്റ്റോർസ് വി ധ ം അ പ ക്ഷ 

വകുപ്പ് വകുപ്പ് 
പർച്ചേസ് മാനുവലിൽ സ മ ർ പ്പി ക്കു ന്ന വകുപ്പ് 
പരാമർശിതമായിട്ടുള്ള സ്ഥാ പ ന ങ്ങ ൾ ക്ക് 
നിർദ്ദിഷ്ട യോഗ്യത അ അ ക്ഷ ക നിൽ 
ഉള്ളതുമായ സ്ഥാപന നി ന്നു ള്ള എ ല്ല 
ങ്ങളുടെ രജിസ്ട്രേഷൻ രേഖകളും ഉദ്യോഗസ്ഥ 

തലങ്ങളിൽനിന്നുള്ള 
മുഴുവൻ അനുകൂല് 
റിപ്പോർട്ടുകളും ലഭ്യ 
മായശേഷം പരമാവധി 
30 ദിവസങ്ങൾക്കകം 


- (1) 


( 2 ) 


| 2 


- സ്റ്റോർസ് പർച്ചേസ് സ്റ്റോർ സ് പർച്ചേസ് സെക്ഷൻ അണ്ടർ അഡീഷണൽ 
ര ജി സ് ( S ഷ ൻ - മാന്വലിലെഖണ്ഡിക ഓഫീസർ, സെക്രട്ടറി, സെക്രട്ടറി, 
പുതുക്കൽ 

5 . 2 1 - ൽ നിഷ്കർഷി സ്റ്റോർസ് സ്റ്റോർസ് സ്റ്റോർസ് 
ച്ചിരിക്കുന്ന മാനദണ്ഡ പർച്ചേസ് പർച്ചേസ് പർച്ചേസ് 
ങ്ങ ൾ പൂർണ്ണമായും 

- വകുപ്പ് വകുപ്പ് 
പാലിച്ചു കൊണ്ട് - വകുപ്പ് 
ആവശ്യമായ മുഴുവൻ 
രേഖകളും വിവരങ്ങളും 
സർക്കാ രിന് പൂർ ണ്ണ 
മായും തൃപ്തികരമായ 
രീതിയിൽ അപേക്ഷകൻ 
സ മ ർ പ്പി ച്ച ശ ഷ സ 
പരമാവധി 30 ദിവസ 
ങ്ങൾക്കകം 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 
സുഭാഷ് ജോൺമാത്യു , 
അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെഭാഗമായുള്ളതല്ല. എന്നാൽ അതിന്റെ പൊതുവായ ഉദ്ദേശ്യം 
വെളിപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ളതാകുന്നു .) 

2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ ( 2012 - ലെ 18 ) 
സെക്ഷൻ 3 പ്രകാരം എല്ലാ സർക്കാർ വകുപ്പുകളും വകുപ്പുതലവൻമാരും തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനങ്ങളും അവർ നൽകിവരുന്ന സേവനങ്ങൾ, സമയപരിധി, നിയുക്ത 
ഉദ്യോഗസ്ഥൻ, ഒന്നും രണ്ടും അപ്പീൽ അധികാരികൾ എന്നിവ സംബന്ധിച്ച വിവരം 
ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. സ്റ്റോർസ് പർച്ചേസ് വകുപ്പിൽനിന്നും 
നൽകിവരുന്ന സേവനങ്ങൾ വിജ്ഞാപനം ചെയ്യണമെന്ന ഉദ്ദേശ്യം സഫലീകരിക്കുന്ന 
തിനായിട്ടാണ് ഈ വിജ്ഞാപനം. 


